Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2006 - 2008 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


v 


VGOVERETTA 


MENT OF 


OF KER 


i 





KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIII 
വാല്യം 53 


THIRUVANANTHAPURAM , TUESDAY 
തിരുവനന്തപുരം, ചൊവ്വ 


15th April 2008 

2008 ഏപ്രിൽ 15 
26th Chaithra 1930 
1930 ചൈതം 26 


നമ്പർ 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 


വിജ്ഞാപനം 


[ കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് അതിന്റെ 
കാര്യക്ഷ മ മായ കൃത്യനിർവഹണ ങ്ങൾക്കു വേണ്ടി 
ആല പ്പുഴ ജില്ല യിൽ ടാ ൻ സ് മി ഷൻ ലൈൻ 
സബ് സ്റ്റേഷൻ മുത ലാ യ വയുടെ സ്ഥാപനം, 
നിർമ്മാണം ഏറ്റെടുക്കൽ എന്നിവയ്ക്കായി തയ്യാറാ 
ക്കിയ പദ്ധതിയെപ്പറ്റി ഭേദഗതിയോടുകൂടിയ ഇന്ത്യൻ 

ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003 വകുപ്പുപ്രകാരം) 
നമ്പർ ടി സി 14 / VKM/ TCDM/ 2007 - 08. 2008 ഫെബ്രുവരി 22. 


- ആലപ്പുഴ ട്രാൻസ്മിഷൻ സർക്കിളിനുകീഴിൽ പ്രസരണ 
ശൃംഖല ശക്തിപ്പെടുത്തുക, പ്രസരണനഷ്ടം കുറയ്ക്കുക, 
ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട വോൾട്ടേജ് ലഭ്യമാക്കുക 
എന്നിവ ലക്ഷ്യമാക്കി പുതിയ ട്രാൻസ്മിഷൻ ലൈനുകൾ 
സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിന് കേരള സംസ്ഥാന വിദ്യു 
ച്ഛക്തി ബോർഡ് “ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഇംപൂവ്മെന്റ്, കരുനാ 
ഗ പ്പള്ളി ഇല ക്ടിക്കൽ ഡിവി ഷൻ എന്ന പേരിൽ ഒരു 
സ • ക ീ മ ി ന 
അനുമതി നൽകിയിരുന്നു . 


പസ്തുത സ് കീമിനെകു റിച്ചുള്ള വിജ്ഞാപനം 
( നമ്പർ ടി സി 1/എസ് 1/ 1034 / 98 / 25 - 01 - 2001 ) കേരള ഗസറ്റ് 
( അ സാ ധാ രണം) നമ്പർ 123 വാല്യം 47 - ൽ പസി ദ്ധീ 
കരിച്ചിരുന്നു . 

പസ്തുത വിജ് ഞാപനത്തിൽ പറ ഞ്ഞിട്ടുള്ള 
വള്ളികുന്നം 33 കെ വി സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി 
എത്തിക്കുന്നതിനുവേണ്ടി ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന 
കറ്റാനം 33 കെ വി സബ്സ്റ്റേഷനിൽ നിന്ന് താഴെ പറയുന്ന 
സ്ഥലങ്ങൾ വഴി കടന്നുപോകുന്ന 33 കെ വി ലൈൻ നിർമ്മി 
ക്കുന്നതിന് അനുമതി നൽകിയിരിക്കുന്നു . 


പട്ടിക 
സംസ്ഥാനം കേരളം. 

ജില്ല - ആലപ്പുഴ. 
ലൈനിന്റെ പേര്- 33 കെ . വി. കറ്റാനം വള്ളികുന്നം ലൈൻ. 
ഗ്രാമങ്ങൾ- ഭരണിക്കാവ്, വള്ളികുന്നം എന്നീ 
വില്ലേജുകളിലെ 

കറ്റാനം, ഭരണിക്കാ 
വ്, വള്ളികുന്നം, വെട്ടിക്കോട്, പോത്തിച്ചിറ , 

ചൂനാട്, കടു വിങ്കൽ മുതലായ സ്ഥലങ്ങൾ. 
താല്ക്കാലിക ദൂരം- 7 കി. മീ. 


വൈദ്യുതി പ്രവാഹത - 7 കി . മീ . 


അനുമതി നൽകിയ മേൽപ്പറഞ്ഞ പദ്ധതി നടപ്പിലാ 
ക്കുന്നതിന് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ന്റെ 67, 68, 
164 എന്നീ വകുപ്പുകൾ പ്രകാരം ഇലക്ട്രിസിറ്റി ബോർഡിൽ 
നിക്ഷിപ്തമായ എല്ലാ അധികാരവും ഉപയോഗിക്കുന്നതാണ്. 
മേൽപറഞ്ഞ പദ്ധതിക്കാവശ്യമായ കമ്പി, സിമന്റ്, മെറ്റൽ, 
മണൽ, ടവർ, വൈദ്യുത പോസ്റ്റു കൾ, ഹാർഡ്വെയർ 
ഫിറ്റിംഗ് സ് എന്നിവ വയ്ക്കു ന്ന തിനും ഉപക ര ണ ങ്ങൾ 
പ്രവർത്തിപ്പിക്കു ന്ന തിനും ബോർഡിന്റെ പ്രവർത്തനങ്ങൾ 
ഏകോപിപ്പിക്കുന്നതിനാവശ്യമായ ടെലിഗ്രാഫിക് അല്ലെങ്കിൽ 
ടെലിഫോണിക് സംപ്രേഷണത്തിനും ഇന്ത്യൻ ഇലക്ട്രിസിറ്റി 
ആക്ട് 1910 - ലെ 12 മുതൽ 16 വരെയുള്ള വകുപ്പുകളനുസരിച്ച് 
ടെലിഗ്രാഫ് അതോറിറ്റിക്കുള്ള എല്ലാ അധികാ ര ങ്ങളും 
ബോർഡിനുണ്ടായിരിക്കും. 


റ്റി . സി . ഡിവിഷൻ, 
മാവേലിക്കര. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


- വിജ്ഞാപനം 


നമ്പർ 7396 / 08/ D5. 

2008 മാർച്ച് 25. 
- [ 1885 - ലെ ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് 16 (1) -ാം വകുപ്പ്, 
1910 - ലെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 12 മുതൽ 16 വരെ 
വകുപ്പുകൾ, 2003 - ലെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 67 , 164 
എന്നീ വകുപ്പുകൾ പ്രകാരം.) 

മല പ്പുറം ജില്ല യിലെ നിർദ്ദിഷ്ട ആഢ്യൻപാറ 
ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും നിലമ്പൂർ സബ്സ്റ്റേഷ 
നിലേക്ക് വൈദ്യുതിഎത്തിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിക്കാ 
നുദ്ദേശിക്കുന്ന 15 കി. മീ . 33 കെ . വി. ലൈനിന്റെ നിർമ്മാണ 
(പവ്യത്തിയു മായി ബന്ധ പ്പെട്ട സർവേ, മുറിച്ച് മാറ്റേണ്ട 
മരങ്ങളുടെ കണക്കെടുപ്പ്, പരിശോധന, നിർമ്മാണം തുടങ്ങിയ 
പ്രവൃത്തികൾക്കുവേണ്ടി വൈദ്യുതി ബോർഡിലെ ഉദ്യോഗ 
സ്ഥരും ബോർഡ് ചുമതലപ്പെടുത്തുന്ന മറ്റ് വ്യക്തികളും 
നിലമ്പൂർ താലൂക്കിലെ ചുങ്കത്തറ, അകമ്പാടം, കുറുമ്പലങ്ങോട്, 
നിലമ്പൂർ എന്നീ വില്ലേജുകളിൽപ്പെട്ട സ്വകാര്യ ഭൂമികൾ 
ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽകൂടി അവരുടെ നിയമാനുസൃത 
മായ കൃത്യനിർവഹണത്തിനായി നിശ്ചിത സമയങ്ങളിൽ പ്രവേ 
ശിക്കുന്നതാണെന്നുള്ള വിവരം ബന്ധപ്പെട്ടവരെ ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ കൺസ്ട്രക്ഷൻ 
ഡിവിഷൻ, മുണ്ടുപറമ്പ്, 

( ഒപ്പ്) 
പി. ഒ . മലപ്പുറം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


